Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


t 


കേരള സർക്കാർ 
Government of Kerala 

2017 


| Reg. No. KL/ TV ( N )/634/2015-17 


GOVERNM 


. 
കേരള 


ൽ സർക്ക 


ഒാർ 


NMENT OF 


KERALA 


പ 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2017 ജനുവരി 24 
24th January 2017 


വാല്യം 6 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


1192 മകരം 11 
11th Makaram 1192 


Vol. VI | 


No . 


Thiruvananthapuram , 

Tuesday 


1938 മാഘം 4 
4th Magha 1938 


PART I 
Notifications and Orders issued by the Government 

നിയമ വകുപ്പ് 


നിയമ ( എച്ച്) 


വിജ്ഞാപനം 


നമ്പർ 10896 / എച്ച്3 / 2016 / നിയമം. 

തിരുവനന്തപുരം, 2016 ഡിസംബർ 20. 
- 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ ( 1952 - ലെ 53 -ാം കേന്ദ 
ആക്റ്റ് ) 3 - 0 5 - 0 വകു പ്പു കളും 1956 - ലെ നോട്ട്റീസ് 
ചട്ടങ്ങളിലെ 8 -ാം ചട്ടത്തിന്റെ ( 4) -ാം ഉപചട്ടവും കൂട്ടിവായിച്ച് 
പ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച്, കേരള 
സർക്കാർ, ശ്രീമതി വി . എസ്. ഗീത , അഡ്വക്കേറ്റ്, പാണാട്, 
എൽ. എം . എസ്. ജംഗ്ഷൻ, ആറ്റിങ്ങൽ, തിരുവനന്തപുരം-695 101 
എന്നയാളെ തിരുവനന്ത പുരം റവന്യൂ ജില്ലയിൽ ഉൾപ്പെട്ട 
ചിറയിൻകീഴ് താലൂക്ക് പ്രദേശത്തേക്ക് 19 - 12 - 2016 -ാം തീയതി 
മുതൽ വീണ്ടും അഞ്ച് വർഷക്കാലയളവിലേക്ക് നോട്ടറിയായി 
( രജിസ്റ്റർ നമ്പർ 103 / 97 / TVM) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


ബി. ജി . ഹരീന്ദ്രനാഥ്, 

നിയമ സെക്രട്ടറി. 


